Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg . No . KL / TV ( N )/ 634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERN 


. 
കേര 


കാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 ആഗസ്റ്റ് 2 
2nd August 2016 
1191 കർക്കടകം 18 
18th Karkadakam 1191 
1938 ശ്രാവണം 11 
11th Sravana 1938 


Vol. V 


No . 


Thiruvananthapuram, 

Tuesday 


PART III 


Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി - 64 /2016 . 


2016 ജൂ 


ലൈ 14. 


2. വിവിധ ബ്ലോക്കു കൾ ലോട്ടു കൾ തിരിച്ചാണ് 

ലേല ത്തിന് വെയ്ക്കു ന്നത്. ഓരോ ലോട്ടി ലും 
ഉൾപ്പെടുന്ന ബ്ലോക്കുകളും കായ്ക്കലമുള്ള തെങ്ങു 
കളുടെ എണ്ണവും ലേലത്തിൽ പങ്കെടുക്കുന്നതിന് 
ഓരോ ലോട്ടിനും നൽകേണ്ട നിരതദ്രവ്യവും താഴെ 
കൊടുക്കുന്നു . 


- ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ കായ്ഫലമുള്ള 2456 
തെങ്ങുകളിൽ നിന്നും 2016 ആഗസ്റ്റ് മുതൽ 2017 ജൂലൈ 31 
വരെ മൂപ്പെത്തിയ നാളികേരം ശേഖരിക്കുന്നതിനുള്ള അവകാശം 
ടെണ്ടർ/ ലേലവ്യവസ്ഥയിൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 
ടെണ്ടർ/ ലേലം 25 - 8 - 2016 - ന് രാവിലെ 11 - ന് ചുങ്കത്തറ ജില്ലാ 
കൃഷിത്തോട്ടത്തിൽവെച്ച് നടത്തുന്നതായിരിക്കും. 


ലോട്ട് ബ്ലോക്ക് 


തെങ്ങുകളുടെ നിരത കാലാവധി 
എണ്ണം ദ്രവ്യം തീരുന്നത് 


നമ്പർ 


1,500 


2017ജൂ 


ലൈ31 


നിബന്ധനകൾ 


1 എ ബ്ലോക്ക് 
എ ബോക്ക് 

759 
2 ബി . ആന്റ് എഫ്. 959 
3 സി . ആന്റ് ഡി . 738 


1,500 


2 ,000 


1. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 23 - 8 - 2016 വൈകിട്ട് 

4 മണിവരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില അസ്സലിന് 400 - o 
പകർപ്പിന് - 200 - ആണ്. ( നികുതികൾ പുറമേ) 
( മൊത്തം - 450.) 


ലേലം 25 - 8 - 2016 - ന് രാവിലെ 11 - ന് ജില്ലാ കൃഷി 
ത്തോട്ടത്തിൽവച്ച് നടത്തുന്നതായിരിക്കും. ലേലത്തിനു 
ശേഷം ടെണ്ടർ തുറക്കുന്നതാണ്. 


2nd Aug. 2016] 


AGRICULTURE DEPARTMENT 


112 


3. ടെണ്ടർ / ലേല ത്തിൽ ഏതിലാണ് അധികം തുക 

എങ്കിൽ ആ ആൾക്ക് താൽക്കാലികമായി ടെണ്ടർ/ ലേലം 
ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി മലപ്പുറം ജില്ലാ 
പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. താൽക്കാലികമായി 
ടെണ്ടർ/ ലേലം ഉറപ്പിച്ച ഉടൻ തന്നെയഥാർത്ഥ വിലയുടെ 
1/ 3 ഭാഗം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 


| 7. നാളികേരം വിള വെടുപ്പ് 2017 ജൂലൈ 31 - ന് 

കഴിഞ്ഞിരിക്കണം. ഇളം പ്രായത്തിലുള്ള നാളികേരം 
( കരിക്ക്) യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല. 
മറിച്ച് ചെയ്യുന്നതായി ശ്രദ്ധയിൽപെട്ടാൽ അത്രയും 
എണ്ണം ലേലാ വ കാ ശ ത്തിന് പുറ ത്തു ള്ള തായി 
കണക്കാക്കുകയും ആയതിന്റെ വില ഫാം നിരക്ക 
നുസരിച്ച് ലേലക്കാരനിൽനിന്നും ഈടാക്കുകയും 
ചെയ്യും. 


8 . 


യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെണ്ടർ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ റദു ചെയ്യുന്നതിനോ 
ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 


9 . 


4. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ചുകഴിഞ്ഞാൽ 

7 ദിവസത്തിനകം - 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു 
കരാർ എഴുതി നൽകേണ്ടതും ലേലത്തുകയുടെ 5 % 
സെക്യൂ രിറ്റി ഡെപ്പോസിറ്റും 1/ 3 ഭാഗം കഴിഞ്ഞ് 
ബാക്കിയുള്ള മുഴുവൻ തുകയും ഫാം ആഫീസിൽ 
അടച്ച് വിളവെടുപ്പ് നടത്താവുന്നതുമാണ്. വിളവെടുത്ത 
സാധ ന ങ്ങൾ ഫാം ആ ഫീസിൽ എണ്ണം/തൂക്കം 
രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി 
കൊണ്ടുപോകാവുന്നതാണ്. 


ഫാമിൽനിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 
പ്രവർത്തിച്ചാലോ ടെണ്ടർ/ ലേലക്കാരനിൽ നിന്നും 
ഫാമിൽ വല്ല നാശ നഷ്ടവും വന്നാലോ ടെണ്ടർ/ 
ലേലക്കാരൻ പരിപൂർണ്ണ ഉത്തരവാദിയാകുന്നതും മേൽ 
നടപടികൾക്ക് വിധേയനാകുന്നതുമാണ്. 


10 . സാധാരണ സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഇതിനും ബാധകമാണ്. 


11. 


- ഓരോ വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇട വേള 45 
ദിവസത്തിൽ കൂടുതലായിരിക്കണം. 


ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ 
തുടങ്ങുന്നതായിരിക്കും. 


6. 2016 സെപ്റ്റംബർ 30 - നകം എല്ലാ തെങ്ങുകളുടേയും 

മണ്ട വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


